Reg.No. KL/ TV (N )/ 1% 


Government of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


18th August, 1983 
Vol. XXVIII ) Trivandrum , Thursday , 

[ No. 900 
27th Srayana 1905 (Saka ) 


കേരളസർക്കാർ 
ഗതാഗതവും മൽസ്യബധനനവും തുറമുഖവും ( ബി ) വകുപ്പ് 

വിജ്ഞാപനം 


നമ്പർ 20054} ററി, ബി 3/ 83/ വി.എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം,1983 ആഗസ്ററ് 12 . 
എസ്. ആർ. ഒ. നമ്പർ1040 / 83 - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുപദം(1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ടപതി, 31-5-1963 ലെ് 2| 4|63 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാ 
പനംമൂലം, കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി വില 
യക്കെടുക്കുന്നത് സംബന്ധിച്ച്, 1961 ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട് 
(1962- ലെ 21) പ്രകാരമുളള കേ ന്ദ്രസർക്കാരിന്റെ ചുമതലകൾ , കേരള സർക്കാ 
രിനെ അവരുടെസമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, അതായത് 
കഞ്ഞിക്കുഴിയിൽ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടം നിർമ്മിക്കുന്ന 
തിന് ആവശ്യമുണ്ടെന്നോആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള സർക്കാരിന് 
തോന്നുന്നതിനാലും 

ഇപ്പോൾ , അതിനാൽ, അതുസംബന്ധിച്ച നോട്ടീസം ബന്ധപ്പെട്ട എല്ലാ 
പേർക്കും പ്രസ്തുത ആക° 5 ° 3 -ാം വകുപ്പ് (1) -ാംഉപവകുപ്പിലെ വ്യവസ്ഥ 
കം ( പകാരം ഇതിനാൽ നൽകുന്നു . 
33/ 3455/ 83/ J . 


പ 


2 


പ്രസ്തുത ആക° s° 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച്, (പസ്തൂത ആക്ട° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന് സർക്കാർ നിർദ്ദേശി 
ക്കുപയും ചെയ്യുന്നു . 

പട്ടിക 


ജില്ല - കോട്ടയം 
താലൂക്ക്” -കോട്ടയം 

വില്ലേജ് - വിജയപുരം 
(ഏകദേശ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത്) 
സർവ്വേ നമ്പർ -102/ 3 
വിവരണം-പുരയിടം 
വിസ്തീർണ്ണം ആർസ്–40.477 


ഗവർണ്ണറുടെ ഉത്തരവു പ്രകാരം, 

വി , എ . അഗസ്റ്റിൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെകട്ടറി . 


വിശദീകരണക്കുറിപ്പ് 
(ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല. എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെ 
ടുത്തുന്നതിന് ഉദ° ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1968 ലെ 2/ 4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവ 
രുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന്, അതായത്കഞ്ഞിക്കുഴിയിൽ ഒരു ടെലി 
ഫോൺ എക്സ്ചേഞ്ച കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് 
സംസ്ഥാനസർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983, 


,, 


Government of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


18th August 1983 
Vol. XXVIII Trivandrum , Thursday, 

27th Sravana 1905 (Saka ) 


[ No. 901 


കേരള സർക്കാർ 


ഗതാഗതവും, മൽസ്യബന്ധനവും തുറമുഖവും( ബി) വകുപ്പ് 

വിജ്ഞാപനം 


നമ്പർ 18130/ ടി.ബി.3| 83|ററി.എഫ്.ആൻറ് പി . 

തിരുവനന്തപുരം, 1983 ആഗസ്റ്റ് 6 . 
എസ്. ആർ. ഓ . 1041/ 83. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258ം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ടപതി, 1963 മേയ് 31-ാം തീയതിയിലെ 2/4/63 ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത്യൂണിയൻ ആവശ്യ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച്, 1961- ലെ കേരള 
സ്ഥലമെടുപ്പ്ആക്ട് (1962- ലെ 21) പ്രകാരമുളള കേന്ദ്രസർക്കാരിൻറ 
ചുമതലകൾ കേരളസർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചി 
: :. രിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, 
അതായത്, ആലംകോട് പോസ്ററാഫീസിനുവേണ്ടി കെട്ടിടം നിർമ്മിക്കു 
ന്നതിന 

ആവശ്യമുണ്ടെന്നോ - ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
കേരള 
സർക്കാരിനു തോന്നുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, അതുസംബന്ധിച്ച നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാ 
പേർക്കും പ്രസ്തുത ആകടം 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവ 
സ്ഥകളനുസരിച്ച്ഇതിനാൽ നൽകുന്നു . 

3313456/ I 


2 


പട്ടിക 

ജില്ല തിരുവവന്തപുരം 
താലുക്ക്- ചിറയിൻ കീഴ 

അംശവും ദേശവും - ആലംകോട് 
(ഏകദേശവിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വ നമ്പർ -468/ഭാഗം - 

വിവരണം - പുരയിടം 
വിസ്തീർണ്ണം -7.08 


11 


ഗവർണ്ണരുടെഉത്തരവു പ്രകാരം, 

വി , എ . അഗസ്ററിൻ 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ ° ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963- ലെ 2-4-63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത കേന്ദ്ര സർക്കാരിൻറ 

ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു 

പൊതു ആവശ്യത്തിന് അതായത ആലം കോട 
പോസ്ററാഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് 

കേരള 
സർക്കാരിന് ബോദ്ധ്യം വന്നിട്ടുളളതും ആകുന്നു . 

മേൽ പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PREA, 

TRIVANDRUM , 1983, 


